കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg . No. KL/ TV ( N )/634/2012-14 


| 


T 


GOVERN 


കരള 
സ 


ാള സർക് 
WMENT OF 


കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 മേയ് 6 
6th May 2014 

1189 മേടം 23 
23rd Medam 1189 


നമ്പർ 


| 18 


Vol. III 


Thiruvananthapuram, 


No . 


Tuesday 


1936 വൈശാഖം 16 
16th Vaisakha 1936 


PART III 
Fisheries Department 


ലേല പരസ്യം 
നമ്പർ ബി -140 /2014. 

2014 ഏപ്രിൽ 7. 
- 2014 ഏപ്രിൽ മാസം 1 -ാം തീയതി മുതൽ 2015 മാർച്ച് 
മാസം 31-ാം തീയതി വരെയുള്ള കാലയളവിൽ പന്നിവേലിച്ചിറ 
ഫിഷറീസ് കോംപ്ലക്സിന്റെ വക ഫാമിന്റെ പരിസരത്തു 
നിൽക്കുന്ന കായ് ഫ ല മുള്ള തെങ്ങു ക ളുടെ മേലാ ദായം 
ശേഖ രി ക്കു ന്ന തി നുള്ള അ വ കാശം 2014 മേയ് മാസം 
12 -ാം തീയതി പകൽ 12 മണിക്ക് ആഫീസിൽ വച്ച് സൂപ്രണ്ട് 
പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം തുടങ്ങുന്നതിനു 
മുമ്പായി - 500 നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 

സർക്കാർ ലേലം ഏറ്റെടുത്ത് കരാർ വീഴ് ച 
വരുത്തിയിട്ടുള്ളവർ ലേലത്തിൽ പങ്കെടുക്കാൻ അർഹരല്ല . 
ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം പിടിക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം താത്കാലികമായി ഉറപ്പിക്കുന്നതും ഫിഷറീസ് 
ഡ യ റ ക് ടറുടെ അ നു വാദം കിട്ടുന്ന മുറയ്ക്ക് ലേലം 
സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 

-- ലേലം മൂന്ന് വിളിച്ചുനിർത്തിയാൽ ഉടൻതന്നെ നിരതദ്രവ്യം 
ഉൾപ്പെടെ ലേല സംഖ്യയുടെ നാലിലൊന്നു തുക ലേലക്കാരൻ 
അപ്പോൾത്തന്നെ ഡേ മണിയായി കെട്ടിവയ്ക്കേണ്ടതാണ്. 


ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന തീയതി 
മുതൽ ഒരാഴ്ചയ്ക്കകം ലേലക്കാരൻ ആഫീസിൽ ഹാജരായി 
- 100 (നൂറ്) - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു കരാർ ഉടമ്പടി എഴുതി 
തരേണ്ടതും അതിനു വിപരീതമായി പ്രവർത്തിക്കുന്നപക്ഷം 
ലേല ക്കാ ര ൻ കെട്ടി വച്ച തുക കണ്ടു കെട്ടി തുക 
സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതുമായിരിക്കും. ടി ഉടമ്പടി 
എഴുതി തരു ന്ന തിന് മുമ്പായി കായ്ഫലം എടു ക്കാൻ 
പാടില്ലാത്തതുമാകുന്നു . 

ലേലത്തുക രണ്ടു ഗഡുക്കളായി അടയ്ക്കാവുന്നതാണ്. 
ഒന്നാം ഗഡു വാ യ പകുതി തുക ഉട മ്പ ടി യോ ടൊപ്പം 
കെട്ടിവയ്ക്കേ ണ്ടതും രണ്ടാം ഗഡു വായ ബാക്കി മുഴു വൻ 
തുകയും 2014 സെപ്റ്റംബർ മാസം 1 -ാം തീയതിക്ക് മുമ്പായി 
അടച്ചുതീർക്കേണ്ടതുമാണ്. 

ലേലത്തുകയുടെ തവണകൾക്ക് മുടക്കം വരുത്തിയാൽ 
മുടക്കം വരു ത്തിയ തീയതി മുതൽ ആദ്യത്തെ ഒരു 
മാസ ത്തക്ക് 6 % നിരക്കിലും രണ്ടോമത്ത മാസത്തേക്ക് 
8 % നിരക്കിലും തുടർന്നുള്ള കാലത്തേക്ക് 10 % നിരക്കിലും 
പിഴ അട യ് ക്കേ ണ്ട താ ണ് . രണ്ടാം തവണ ലേല ക്കാ രൻ 
പണ മ ട യ്ക്കാൻ പിഴവു വരുത്തുകയാണെങ്കിൽ തുടർന്ന് 
ആദായം എടുക്കുന്നതിനുള്ള അവകാശം റദ്ദ് ചെയ്യുന്നതും 
പുനർലേലം നടത്തി സെക്യൂരിറ്റി തുക കണ്ടുകെട്ടുന്നതുമാണ്. 


32 


KERALA GAZETTE 


[PART III 


- ലേ ക്കാ ര ൻ ഡിപ്പാർട്ട് മെന്റ് പ്രവർത്ത ന ങ്ങ ൾ ക്ക് 
തടസ്സമുണ്ടാക്കാൻ പാടില്ല . ഫിഷ് ഫാമിന്റെ പ്രവർത്തനങ്ങളുടെ 
കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫാമിലെ ലേലം 
ചെയ്ത വൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ഏതൊരു വൃക്ഷവും 
മുറിച്ചുമാറ്റുന്നതിനുള്ള അധികാരം ചുവടെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോ ഗ സ്ഥ നിൽ നിക്ഷി പ് ത മാ ണ് . ഈ വിഷ യ ങ്ങ ൾ 
സംബന്ധിച്ചു ണ്ടാകുന്ന ഏതൊരു തർക്ക ങ്ങൾക്കും നഷ്ട 
പരിഹാരങ്ങൾക്കും ഫിഷറീസ് ഡയറക്ടറുടെ തീരുമാനം 
അന്തിമമായിരിക്കും. 


ഏതെങ്കിലും കാര ണ വ ശാൽ ലേലം നട ത്തു വാൻ 
തീരുമാനിച്ച ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം നിശ്ചിത സമയത്ത് ലേലം നടത്തുന്നതായിരിക്കും. 
കൂടു തൽ വിവ ര ങ്ങൾക്ക് പ്രവർത്തി സമ യ ങ്ങ ളിൽ 
ആഫീസുമായി ബന്ധപ്പെടുക. ഫോൺ: 0468 2214589. 


ഫിഷറീസ് സൂപ്രണ്ടിന്റെ 
കാര്യാലയം, 
പന്നിവേലിച്ചിറ, കോഴഞ്ചേരി. 


- (ഒപ്പ്) 
സൂപ്രണ്ട് ( ഇൻ- ചാർജ്ജ്). 


